Government of Kerala 
കേരള സർക്കാർ 

2008 


Reg. No . രജി. നമ്പർ 
KLTV( N )/12/ 2006- 2008 


GOVERN 


T 


O 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LIII 
വാല്യം 53 


തിരുവനന്തപുരം, ചൊവ്വ 


21st October 2008 
2008 ഒക്ടോബർ 21 
29th Aswina 1930 
1930 ആശ്വിനം 29 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


PATHANAMTHITTA DISTRICT 


ലപ്പരസ്യം 


നമ്പർ സി7- 33563/2008 , 2008 പറംബർ 18 , 
-- 1.1പത്തനംതിട്ട ജില്ലയി195് അടുർ താലൂക്കിൽ പന്തളം 
തെ വരെ വില്ലേജിൽ ബ്ലോക്കും നമ്പർ 7 - ൽ റീസർവ 
നമ്പർ 437 ൽപ്പെട്ട റോഡ് പുറമ്പോക്കിൻറയും ടി 
വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 6 - ൽ റീസർവ്വ 27913 - ൽളെപ്പട്ട 
പതിവുവസ്തുവിന്റെയും അതിൽ രതിയിൽ നിന്നിരു 
ന്നതും അനധികൃതമായി മുറിച്ചു മാറി കടത്തിക്കൊണ്ടു 
പോയതും കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതു മാത 
ആഞ്ഞിലിമരം 24- 11 -2008 -ാം തീയതി പകൽ 11 
മണിക്ക് ജില്ലാ കളക ട ജില്ലാ കള ക ടർ ചുമതല 

പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ പന്തളം തെക്കേക്കര 
വില്ലേജാഫീസിൽവച്ച് പരസ്യമായി ലേലം ചെയ്ത 
വിൽക്കുന്നതാണ് , ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹി 
ക്കുന്നവർ 2 ,000 രൂപ നിരത ( വ്യം കെട്ടിവച്ച് 
ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ഏററവും 
കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന ആളിന്റെ 
പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും 
ലേലത്തുക മുഴുവൻ വായുപ്പെടെ അപ്പോൾത്തന്നെ 
അടയ്ക്ക ണ്ടതുമാണ്. സാധാരണ സർക്കാർ ലേലത്തി 
നുളള നിബന്ധനകൾ ഈ ലേലത്തിനും ബാധക 
മായിരിക്കും . 

തടിവിവരം 
ഒന്നാംതരം തടി - l. 179 ക ,മീൻ 
fാണ്ടാംതരം തടി - 1 . "136 ക . മീറ് 

(ഒപ്പ് ) 
പത്തനംതിട്ട , 

ജില്ലാ കളക്ടർ 


